Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


955 





(4) 


നമ്പര്‍ ജിദ-7736/2020. 2020 ഡിസംബര്‍ 22. 


ദേവികുളം താലൂക്കില്‍ മന്നാങ്കണ്ടം വില്ലേജില്‍ 
കണ്ണിയില്‍ വീട്‌, പതിനാലാം മൈല്‍, വാളറ പി. ഒ., 
അനില്‍കുമാര്‍, കെ. എ. എന്നയാള്‍ 7-8-2020-ല്‍ മരിച്ചു 
പോയിട്ടുള്ള താണ്‌. പരേതന്റെ മരണാന്തര ആനുകൂല്യങ്ങള്‍ 
ലഭിക്കുന്നതിനും മറ്റ്‌ ആവശ്യങ്ങള്‍ക്കുമായി അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കുന്നതിനായി ഭാര്യ സുനിത അനില്‍കുമാര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും നടത്തി 
യതില്‍ പരേതന്റെ അവകാശികളായി താഴെ കാണുന്നവര്‍ 
മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനിത അനില്‍കുമാര്‍ ഭാര്യ 44 
2 ഗൌതം കൃഷ്ണ മകന്‍ 7 
3 ഗോകുല്‍ കൃഷ്ണ 8 10 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


മേല്‍പറഞ്ഞവരെ മാത്രം ഉള്‍പ്പെടുത്തി ഒരു അനന്തരാ 
വകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കില്‍ 
ആയത്‌ ഈ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ നേരിട്ട ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ല. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


ദേവികുളം. തഹശീല്‍ദാര്‍. 


ERRATUM NOTICES 


() 


No. G3-6513/2020. 25th November 2020. 


It is hereby notified that the relationship of the legal 
heirs desceribed as Serial Numbers 1 and 2 mentioned in 
the notification related to the legal heirship of late 
Manikandan who expired on 6-8-2020, published in the 
Kerala Gazette No. 42 dated 27th, October 2020 (Part III, 
Vol. IX, Page No. 7398, Serial No. 36) bearing Number 
G3-6513/20 dated 6th October 2020 has been wrongly 
written as 


1. Nirmala Daughter 29 Years 


2. Kavitha » 27 Years 


and the details of legal heirs is rectified as 


1. Nirmala Sister 29 Years 
2. Kavitha » 27 Years 
3. Saravanakumar Brother 18 Years 


All other conditions in the Kerala Gazette No. 42 
dated 27-10-2020 remain unchanged. 


oF 


(മ) 


No. G3-6533/2020. 25th November 2020. 


It is hereby notified that the relationship of the 
applicant to the deceased person mentioned in the 
notification related to the legal hirship of late Achuthan 
@ Chudalai, published in the Kerala Gazette No. 42 dated 
27th, October 2020 (Part II, Vol. IX, Page No. 7397, Serial 
No. 33) bearing Number G3-6533/2020 dated 6th October 
2020 has been wrongly decribed as “of her deceased 
brother Achuthan @ Chudalai” and is recitified as “of 
her deceased father Achuthan @ Chudalai”. 


All other conditions in the above Kerala Gazette 
No. 42 dated 27-10-2020 remain unchanged. 


G3) 


No. G3-6516/2020. 25th November 2020. 


It is hereby notified that the name of the deceased 
person mentioned in the notification related to the legal 
hirship certificate, published in the Kerala Gazette No. 42 
dated 27th, October 2020 (Part II, Vol. IX, Page No. 7397, 
Serial No. 32) bearing number G3-6516/2020 
dated 6-10-2020 has been wrongly written as 
“Saraswathy Chellammal” it 


and is recified as 


“Saraswathy @ Chellammal”. 
All other conditions in the above Kerala Gazette 


No. 42 dated 27-10-2020 remain unchanged. 


Taluk Office, 
Devikulam. 


(Sd.) 
Tahsildar. 


Udumbanchola Taluk 
പരസ്യം 


() 


നമ്പര്‍ ബി3-13335/2020. 2020 ഒക്ടോബര്‍ 9. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ വണ്ടന്‍മേട്‌ വില്ലേജില്‍ 
കടശ്ലിക്കടവ്‌ കരയില്‍ പായിക്കാട്ട്‌ വീട്ടില്‍ രാധാകൃഷ്ണന്‍ 
എന്നയാള്‍ 23-8-2010-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
ഭാര്യ രാധാമണി പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ 
നിര്‍ണ്ണുയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാധാമണി ഭാര്യ 54 
2 രതീഷ്‌ മകന്‍ 38 
3 രാജേഷ്‌ 7 36 
4 രാജമ്മ മാതാവ്‌ 70 


956 


KERALA GAZETTE 


[Parr 111 





ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസ്റ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി3-13337/2020. 2020 ഒക്ടോബര്‍ 9. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ അണക്കര വില്ലേജില്‍ 
വണ്ടന്‍മേട്‌ കരയില്‍ കൊല്ലാറയില്‍ വീട്ടില്‍ കറുപ്പയയ ബാലയ്യ 
എന്നയാള്‍ 20-9-2017-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
മകന്‍ രതീഷ്‌, കെ., പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ 
നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേങാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ച്ര്ദിക കറുപ്പയയ ഭാര്യ 57 
2 പുഷ്പ ലത മകള്‍ 43 
3 ലതമോള്‍ ച്ര്ദ്രശേഖര്‍ 35 39 
4 രജനി ബിജു [ഴി 34 
5 രതീഷ്‌, കെ. മകന്‍ 34 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസ്റ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ബിദ3-13314/2020. 2020 ഒക്ടോബര്‍ 9. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ കല്‍കൂന്തല്‍ വില്ലേജില്‍ മഞ്ഞപ്പാറ 
കരയില്‍ കൊല്ലംപറമ്പില്‍ വീട്ടില്‍ കുഞ്ഞപ്പന്‍ കുഞ്ഞൂഞ്ഞ്‌ 
എന്നയാള്‍ 11-10-2019-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
മകന്‍ റജി കുഞ്ഞപ്പന്‍ പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ 
നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിജയമ്മ കുഞ്ഞപ്പന്‍ ഭാര്യ 66 
2 റജി കുഞ്ഞപ്പന്‍ മകന്‍ 38 
3 സജീവ്‌ കുഞ്ഞപ്പന്‍ ം 42 
4 പ്രേമ സന്തോഷ്‌ മകള്‍ 48 
5 ഗിരിജ ഷാജന്‍ 44 


98 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ബി3-13241/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ പാറത്തോട്‌ വില്ലേജില്‍ 
കോമ്പയാര്‍ കരയില്‍ പുത്തന്‍പുരയില്‍ വീട്ടില്‍ പ്രഭാകരന്‍ 
S/o അച്ചുതന്‍ എന്നയാള്‍ 24-9-1997-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. 
പരേതന്റെ ഭാരയ സല്‍മ പ്രഭാകരന്‍ പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാ 
ശികളെ നിര്‍ണ്ണയിക്കു Mold അനന്തരാവകാശ സര്‍ട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ 


കാണുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അച്ചു പ്രഭാകരന്‍ മകന്‍ 31 
2 അനു പ്രഭാകരന്‍ മകള്‍ 28 
3 സല്‍മ പ്രഭാകരന്‍ ഭാര്യ 56 
4 സുഭദ്ര അച്ചുതന്‍ മാതാവ്‌ 95 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ enils-13183/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ അണക്കര വില്ലേജില്‍ 
കൊച്ചുറ കരയില്‍ കുറിയന്നൂർ വീട്ടില്‍ കുര്യന്‍ മര്‍ക്കോസ്‌ 
എന്നയാള്‍ 26-4-2000-ലും ടിയാന്‍ ഭാര്യ ശോശാമ്മ മര്‍ക്കോസ്‌ 
27-3-2018-ലും മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതരുടെ മകന്‍ 
കെ. എം. ഫിലിപ്പ്‌ പരേതരുടെ പിന്‍തുടര്‍ച്ചാവകാശികളെ 
നിര്‍ണ്ണുയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതരുടെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. എം. ഫിലിപ്പ്‌ മകന്‍ 62 
2 കെ. എം. എഡ്രഹാം » 57 
3 ഏലിയാമ്മ, കെ. എം. മകള്‍ 49 


9th Fes. 2021] COMMISSIONERATE OF LAND REVENUE 957 





ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതരുടെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 


തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ബി3-13038/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ കാന്തിപ്പാറ വില്ലേജില്‍ 
സേനാപതി കരയില്‍ ഇടപ്പാട്ട വീട്ടില്‍ വര്‍ക്കി ഐപ്പ്‌ എന്നയാള്‍ 
26-4-2002-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ ഭാരൃ 
ഷ്വീലാമ്മ വര്‍ക്കി പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ നിര്‍ണ്ണയിക്കു 
ന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. 
അതിന്‍പ്രകാരം ബന്ധ പ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 


അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷ്വീലാമ്മ വര്‍ക്കി ഭാര്യ 58 
2 ബോണിയ ജോര്‍ജ്ജ്‌ മകള്‍ 27 
3 ബോബിന ജോര്‍ജ്ജ്‌ ” 22 
4 ബോബിന്‍ ജോര്‍ജ്ജ്‌ മകന്‍ 20 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ en/3-13013/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ അണക്കര വില്ലേജില്‍ 
നെറ്റിത്തൊഴു കരയില്‍ കുറ്റിക്കല്‍ വീട്ടില്‍ മറിയാമ്മ എബ്രഹാം 
എന്നവര്‍ 26-4-2015-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതയുടെ 
മകന്‍ ബിജൂ എബ്രഹാം പരേതയുടെ പിന്‍തുടര്‍ച്ചാവകാശി 
കളെ നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതയുടെ അനന്തരാവകാശികള്‍ എന്ന്‌ 
കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദേവസ്യ എബ്രഹാം മകന്‍ 68 
2 സാറാമ്മ തോമസ്‌ മകള്‍ 56 
3 ബിജു എബ്രഹാം മകന്‍ 50 


(പരേതയുടെ ഭര്‍ത്താവ്‌ വര്‍ഷങ്ങള്‍ക്ക്‌ മുന്നേ 
മരണമടഞ്ഞിട്ടുള്ളതാണ്‌.) 


Gaz. No. 6/2021/DTP (CLR). 


99 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതയുടെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ബി3-12927/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ചതുരംഗപ്പാറ വില്ലേജില്‍ 
വട്ടപ്പാറ കരയില്‍ കരിമ്പനയ്ക്കല്‍ വീട്ടില്‍ ജാനകിയമ്മ 
11-4-2011-ലൂം ശ്രീധരന്‍ കര്‍ത്താവ്‌ 9-10-2018-ലും 
മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതരുടെ മകള്‍ മിനി മോഹനന്‍ 
ഇടയത്ത്‌ ഹസ്‌ മുതല്‍ പേര്‍ പരേതരുടെ പിന്‍തുടര്‍ച്ചാവകാശി 
കളെ നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതരുടെ അനന്തരാവകാശികള്‍ എന്ന്‌ 
കാണുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മിനി മോഹനന്‍ മകള്‍ 56 
2 രേഖ ബാബൂ » 50 
3 സിന്ധു സജീവ്‌ ം 48 
4 നിതിന്‍, കെ. എസ്‌. @ 
മണികണ്ഠന്‍ മകന്‍ 35 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതരുടെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ ബിദ3-8126/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ആനവിലാസം വില്ലേജില്‍ 
പച്ചക്കാട്‌ കരയില്‍ പള്ളിത്താഴത്തേല്‍ വീട്ടില്‍ ശോശാമ്മ 
എന്നവര്‍ 22-2-2012-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതയുടെ 
മകന്‍ ജോബി, എസ്‌. പരേതയുടെ പിന്‍തൂുടര്‍ച്ചാവകാശി 
കളെ നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതയുടെ അനന്തരാവകാശികള്‍ എന്ന്‌ 
കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കുഞ്ഞുമോള്‍ മകള്‍ 53 
2 ഷ്വാജി, പി. എസ്‌. മകന്‍ 48 
3 സാലി മകള്‍ 46 
4 ജോളി ss 40 
5 ജോബി, എസ്‌. മകന്‍ 38 


958 


KERALA GAZETTE 


[Parr 111 





(പരേതയുടെ ഭര്‍ത്താവ്‌ പി. എം. ശാമുവല്‍ 28-4-2014-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണ്‌;. 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതയുടെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ ബിദ-811/2017. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ചിന്നക്കനാല്‍ വില്ലേജില്‍ 
സിംഗ്കണ്ടം കരയില്‍ പാഠറേമഠത്തില്‍ വീട്ടില്‍ സജിതറാണിഭായ്‌ 
എന്നവര്‍ 20-11-2014-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതയുടെ 
പിതാവ്‌ ജോണി നിക്കോളാസ്‌ പരേതയുടെ പിന്‍തുടര്‍ച്ചാവകാശിയെ 
നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടി ഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേങാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതയുടെ അനന്തരാവകാശി എന്ന്‌ കാണുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ജോണി നിക്കോളാസ്‌ പിതാവ്‌ 50 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളയാളാണ്‌ 
പരേതയുടെ അനന്തരാവകാശിയെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 


തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(൬ 


നമ്പര്‍ ബിദ3-7301/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ആനവിലാസം വില്ലേജില്‍ 
ഹെവന്‍വാലി കരയില്‍ പുതുപ്പറമ്പില്‍ വീട്ടില്‍ പി. സി. ഈപ്പന്‍ 
എന്നയാള്‍ 12-11-2018-ലും ടിയാന്‍ ഭാര്യ അന്നമ്മ ഈപ്പന്‍ 
28-3-2015-ലും മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതരുടെ മകന്‍ 
ബിനു പി. ഈപ്പന്‍ പരേതരുടെ പിന്‍തുടര്‍ച്ചാവകാശികളെ 
നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടി ഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതരുടെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബിനു പി. ഈപ്പന്‍ മകന്‍ 48 
2 വിനേഷ്‌ പി. ഈപ്പന്‍ 38 
ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 


പരേതരുടെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


100 


(12) 


നമ്പര്‍ enils-8667 /2018. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ കരുണാപുരം വില്ലേജില്‍ 
രാമക്കല്‍മേട്‌ കരയില്‍ തകടിയേല്‍ പുത്തന്‍പറമ്പില്‍ വീട്ടില്‍ 
കാസിം ബീവി എന്നവര്‍ 28-3-2016-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. 
പരേതയുടെ മകന്‍ മുഹമ്മദ്‌ സാലി കോലോത്ത്‌ വീട്‌ 
പരേതയുടെ പിന്‍തുടര്‍ച്ചാവകാശിയെ നിര്‍ണ്ണയിക്കുന്നതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടു ണ്ട്‌. 
അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മൂഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നയാളാണ്‌ 
പരേതയുടെ അനന്തരാവകാശി എന്ന്‌ കാണുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മുഹമ്മദ്‌ സാലി മകന്‍ 47 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളയാളാണ്‌ 
പരേതയുടെ അനന്തരാവകാശിയെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസൃപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ബിദ3-13077/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ഇരട്ടയാര്‍ വില്ലേജില്‍ 
ശാന്തിഗ്രാം കരയില്‍ കല്ലൂര്‍ വീട്ടില്‍ നാരായണന്‍ നായര്‍ 
എന്നയാള്‍ 19-12-2019-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
മകന്‍ പ്രദീപ്‌, കെ. ആര്‍. പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശി 
കളെ നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 തങ്കമ്മ ഭാര്യ 62 
2 പ്രദീപ്‌, കെ. ആര്‍. മകന്‍ 30 
3 ശ്രീജ, കെ. എന്‍. മകള്‍ 29 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 

ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ള വരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ enils-13128/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ചിന്നക്കനാല്‍ വില്ലേജില്‍ 
സൂര്യനെല്ലി കരയില്‍ കാടുകുറ്റിയില്‍ വീട്ടില്‍ ജെ. ജെ. ക്ലീറ്റസ്‌ 
എന്നയാള്‍ 5-10-2018-G8 മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
ഭാര്യ മേഴ്‌സി ക്ലീറ്റസ്‌ പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ നിര്‍ണ്ണ 
യിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി അപേക്ഷിച്ചി 
ട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 





9th Fes. 2021] COMMISSIONERATE OF LAND REVENUE 959 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം നമ്പര്‍ ബന്ധം 

1 മേഴ്‌സി ക്ലീറ്റസ്‌ ഭാരൃ 56 : ആന്റണി മകന്‍ 56 
2 ജോണ്‍ ആല്‍ബര്‍ട്ട്‌ ക്ലീറ്റസ്‌ മകന്‍ 28 2 മോളി കൈ a 
3 ജിജോ പൌലോസ്‌ ചെറുമകന്‍ 21 

3 may മകള്‍ 31 
ക 4 ജിറ്റോ, ഇ. കെ. 17 

4 ഗ്രേറ്റ്‌ ടം 34 
7 5 ജെസ്റ്റിന്‍ » 13 

ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ള വരാണ്‌ 

6 മിനി മരുമകള്‍ 45 


പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 


തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ ബിദ3-12016/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ അണക്കര വില്ലേജില്‍ 
കടശ്ലിക്കടവ്‌ കരയില്‍ കടൂര്‍ വീട്ടില്‍ സരസമ്മ എന്നവര്‍ 
10-10-2019-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതയുടെ മകന്‍ 
സന്തോഷ്‌ പരേതയുടെ പിന്‍തുടര്‍ച്ചാവകാശികളെ നിര്‍ണ്ണയിക്കു 
ന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. 
അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


പരേതയുടെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സന്തോഷ്‌ മകന്‍ 41 
2 ഗിരീഷ്‌കുമാര്‍ [ഴി 39 
3 സുധീഷ്മോന്‍, എം. കെ. ചെറുമകന്‍ 25 
4 ശ്രൂതിമോള്‍, കെ. എസ്‌. ചെറുമകള്‍ 23 


(പരേതയുടെ മകന്‍ സുരേഷ്‌ 25-11-1999-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണ്‌.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതയുടെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 


തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(16) 


നമ്പര്‍ ബി3-9325/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ അണക്കര വില്ലേജില്‍ 
ചെല്ലാര്‍കോവില്‍ കരയില്‍ ഈട്ടിക്കല്‍ വീട്ടില്‍ ജോസഫ്‌ ആന്റണി 
എന്നയാള്‍ 14-4-2020-G8 മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
മകന്‍ ആന്റണി പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ 
നിര്‍ണ്ണയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


101 


(പരേതന്റെ BOGS വര്‍ഷങ്ങള്‍ക്ക്‌ 
മടഞ്ഞിട്ടുള്ളതും, ഒരു മകന്‍ കുഞ്ഞുമോന്‍ 22-8-2015-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണ്‌.) 


മൂന്‍പേ മരണ 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ള വരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ ബി3-13118/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ കരുണാപുരം വില്ലേജില്‍ 
തണ്ണിപ്പാറ കരയില്‍ ചെമ്മനം കുന്നില്‍ വീട്ടില്‍ കെ. ഗോപി 
എന്നയാള്‍ 3-7-2011-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
ഭാര്യ മീനാക്ഷി പത്തേന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ നിര്‍ണ്ണയിക്കു 
ന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. 
അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മൂഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മീനാക്ഷി ഭാര്യ 74 
2 അംബിക, സി. ജി. മകള്‍ 54 
3 വാസന്തി, സി. ജി. 52 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ള വരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ enils-248/2021. 2021 ജനുവരി 6. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ പാറത്തോട്‌ വില്ലേജില്‍ 
മുണ്ടിയെരുമ കരയില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 716 വീട്ടില്‍ ദേവദാസ്‌ 
എന്നയാള്‍ 27-9-2001-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ 
മകന്‍ സുരേഷ്‌കുമാര്‍ പര്തേന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ Meany 
യിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി അപേക്ഷിച്ചി 
ട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


960 


KERALA GAZETTE 


[Parr 111 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാധാ ദേവദാസ്‌ ഭാര്യ 63 
2 സുരേഷ്‌കുമാര്‍ മകന്‍ 47 
3 ബിന്ദുമോള്‍ മകള്‍ 47 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസ്റ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 


തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ ബി3-13263/2020. 2020 ഒക്ടോബര്‍ 8. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ഇരട്ടയാര്‍ വില്ലേജില്‍ 
ഇടിഞ്ഞിമല കരയില്‍ പ്ലാത്തോട്ടത്തില്‍ വീട്ടില്‍ ബൌസലി 
S/o ആന്റണി എന്നയാള്‍ 21-4-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. 
പരേതന്റെ ഭാര്യ ജെസ്സി ബേസില്‍ പരേതന്റെ പിന്‍തുടര്‍ച്ചാ 
വകാശികളെ നിര്‍ണ്ണുയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


പരേതന്റെ അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജസ്സി ബേസില്‍ ഭാര്യ 61 
സ 
2 ജോബിന്‍ ബേസില്‍ മകന്‍ 37 


3 ബോബിന്‍ ബേസില്‍ 35 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ 
പരസ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 


തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


(20) 


നമ്പര്‍ ബി3-17029/2020. 2020 നവംബര്‍ 10. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ശാന്തന്‍പാറ വില്ലേജില്‍ 
തൊട്ടിക്കാനം കരയില്‍ വാഴയില്‍ വീട്ടില്‍ കുട്ടപ്പന്‍ എന്നയാള്‍ 
29-4-2004-@ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ മകന്‍ 
പ്രകാശ്‌, വി. കെ. പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ നിര്‍ണ്ണയി 
ക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. 
അതിന്‍പ്രകാരം ബന്ധ പ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 


അനന്തരാവകാശികള്‍ എന്ന്‌ കാണുന്നു. 


102 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 രാധ മകള്‍ 67 
2 പ്രസന്ന ം 62 
3 വിജയന്‍ കുട്ടപ്പന്‍ മകന്‍ 60 
4 വത്സല വിദ്യാധരന്‍ മകള്‍ 58 
5 പ്രകാശ്‌, വി. കെ. മകന്‍ 50 
6 ജാനു മരുമകള്‍ 57 
7 മായ, വി. എം. ചെറുമകള്‍ 40 
8 വി. എം. മനു [ഴി 38 
9 മഞ്ചുമോള്‍, വി. എം. [ഴി 33 
10 അജില്‍ മോഹന്‍ ചെറുമകന്‍ 30 
"1 ആര്യാ മോഹന്‍ ചെറുമകള്‍ 28 
12 മോഹന്‍കുമാര്‍, എം. എന്‍. മരുമകന്‍ 55 


(പരേതന്റെ ഭാരൃ, മകന്‍ മോഹനന്‍, വി. കെ., മകള്‍ 
മല്ലിക എന്നിവര്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌.?) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ള വരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ്‌) 


ഉടുമ്പന്‍ചോല. തഹശീല്‍ദാര്‍. 





Peerumede Taluk 
പരസ്യം 
() 
2020 ഒക്ടോബര്‍ 7. 


നമ്പര്‍ ജി1-10963/2019. 


പീരുമേട്‌ താലൂക്കില്‍ ഏലപ്പാറ വില്ലേജില്‍ OM (Me! 
വീട്ടില്‍ കെ. എന്‍. യേശുദാസന്‍ എന്നയാള്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും, പരേതന്റെ അനന്തരാവകാശ 


14-8-2019-ല്‍ 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
എസ്തര്‍, ജി., സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഏലപ്പാറ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിയതില്‍ 
ഏലപ്പാറ വില്ലേജില്‍ കൈതപ്പതാല്‍ തുപ്രമല വീട്ടില്‍ 
കെ. എന്‍. യേശുദാസന്‍ എന്നയാള്‍ 14-8-2019-ല്‍ മരണമടഞ്ഞി 
ട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
താഴ്രെപറയുന്നവര്‍ മാത്രമാണെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്തര്‍, ജി. ഭാര്യ 66 
2 കെ. വൈ. വിന്‍സെന്റ്‌ മകന്‍ 47 
3 അല്‍ഫോന്‍സ മകള്‍ 46 
4 ഡോണെഷ്‌കര്‍ 
യേശുദാസന്‍ മകന്‍ 45 


